Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 


Reg. No. KL/TV(N)/634/2021-2023 


© 


കേരള സര്‍ക്കാര്‍ 
Government വ്‌ Kerala 


2021 








കേരള ഗസററ 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 








2021 മാര്‍ച്ച്‌ 2 





തിരുവനന്തപുരം, 2nd March 2021 3 
വാല 10 നമ്പ 
3° ചൊവ്വ 1196 കുംഭം 18 
; 18th Kumbham 1196 9 
Vol. X Thiruvananthapuram, No. 





1942 ഫാൽഗുനം 11 


Tuesday Lith Phalguna 1942 








PART ITI 
Notifications by Heads of Departments 


Animal Husbandry Department 


മൃഗസംരക്ഷണ വകുപ്പ്‌ ഡയറക്ടറുടെ നടപടിക്രമം 
നമ്പര്‍ AHD/5209/2020/J1. 2021 ഫ്െ.ബുവരി 3. 


വിഷയം മൃഗസംരക്ഷണ വകുപ്പ്‌ ഡയറക്ടറേറ്റ്‌ — അഡ്മിനിസ്ട്രേറ്റീവ്‌ അസിസ്റ്റന്റ്‌ /അക്കാണ്ടസ്‌ ഓഫീസര്‍ തസ്തികയിലെ 


ററ 


1-7-2020 നിലവെച്ചുള്ള താല്‍ക്കാലിക മൂന്‍ഗണനാ പട്ടിക-അന്തിമമാക്കി പ്രസിദ്ധീകരിച്ച്‌ ഉത്തരവാകുന്നു. 





പരാമര്‍ശം: (1) 5-12-2019-ലെ സ.ഉ (സാധാ) 555/2019/AHD നമ്പര്‍ ഉത്തരവ്‌. 
(2) ഈ ഓഫീസിലെ 3-12-2020-ലെ ഇതേ നമ്പര്‍ ഉത്തരവ്‌. 


ഉത്തരവ്‌ 
മൃഗസംരക്ഷണ വകുപ്പിലെ അഡ്മിനിസ്ട്രേറ്റീവി അസിസ്റ്റന്റ്‌ (അക്കൌണ്ട്സ്‌ ഓഫീസര്‍ തസ്തികയിലെ 1-9-2019 നിലവെച്ചുള്ള 


അന്തിമ മുന്‍ഗണനാ പട്ടിക പരാമര്‍ശം (1) പ്രകാരം പ്രസിദ്ധീകരിച്ചിരുന്നു. തുടര്‍ന്ന്‌ അഡ്മിനിസ്ട്രേറ്റീവ്‌ അസിസ്റ്റന്റ്‌ /അക്കൌണ്ട്‌സ്‌ 
ഓഫീസര്‍ തസ്തികയിലെ 1-7-2020 നിലവെച്ചുള്ള താല്‍ക്കാലിക മുന്‍ഗണനാ പട്ടിക പരാമര്‍ശം (2) പ്രകാരം പ്രിസിദ്ധീകരിച്ചു. ടി 
പട്ടികയില്‍ എന്തെങ്കിലും ആക്ഷേപങ്ങളോ പരാതികളോ ഉണ്ടെങ്കില്‍ ആയത്‌ നിശ്ചിത മാതൃകയില്‍ നടപടിക്രമം പുറപ്പെടുവിച്ച 
തീയതി മുതല്‍ 15 ദിവസത്തിനകം സമര്‍പ്പിക്കണമെന്ന്‌ നിര്‍ദ്ദേശിച്ചിരുന്നു. ടി ലിസ്റ്റിനെപ്പറ്റി നാളിതുവരെ പരാതികളൊന്നും 
ലഭിച്ചിട്ടില്ല. 

മേല്‍സാഹചരൃത്തില്‍ 1-7-2020 നിലവെച്ച്‌ പരാമര്‍ശം (2) പ്രകാരം പ്രസിദ്ധീകരിച്ച അഡ്മിനിസ്ട്രേറ്റീവ്‌ അസിസ്റ്റന്റ്‌ / 
അക്കൌണ്ട്സ്‌ ഓഫീസര്‍ തസ്തികയിലെ താല്‍ക്കാലിക മുന്‍ഗണനാ പട്ടിക അന്തിമമാക്കി അംഗീകരിച്ച്‌ ഇതിനാല്‍ ഉത്തരവാകുന്നു. 
ടി ഉത്തരവ്‌ കേരള ഗസറ്റിലും വകുപ്പിന്റെ www.ahdkerala.gov.in എന്ന വെബ്സൈറ്റിലും പ്രസിദ്ധീകരിക്കുന്നതാണ്‌. എല്ലാ ജില്ലാ 
ഓഫീസര്‍മാരും ഈ ലിസ്റ്റ്‌ ഡൌണ്‍ലോഡ്‌ ചെയ്ത്‌ ബന്ധപ്പെട്ട ജീവനക്കാര്‍ക്കിടയില്‍ സര്‍ക്കുലേറ്റ്‌ ചെയ്യേണ്ടതാണെന്നും 


നിര്‍ദ്ദേശിക്കുന്നു. 


മൃഗസംരക്ഷണ വകുപ്പ്‌ ഡയറക്ടറേറ്റ്‌, (ഒപ്പ്‌) 
തിരുവനന്തപുരം. ഡയറക്ടര്‍. 


Gaz. No. 9/2021/DTP (Animal Husbandry). 49 


0S 


Final Seniority List of Administrative Assistant/Accounts Officer in the Animal Husbandry Department as on 1-7-2020 





Date of Appointment in Date of Entry 


Date of regular 
Date of 








cps Dat No. & Dat 
a Name Qualification id Entry in the Present in the Present declaration of Order e Remarks 
Service Category Cadre of Probation 
(1) (2) (3) (4) (5) (6) (7) (8) (9) (10) (11) 
1 K. M. Amarmath SSLC Mop, AHD-M_ 17-3-1966 1-4-1985 7-5-2015 19-5-2015 25-11-2015 GO.(Rt.)No.849/ 
A/C(L&H) 15/AD dtd.7-5-2015 
2 Ambili Amma, വ്‌. SSLC Mop, AHD-M 31-5-1965 12-2-1985 15-7-2015 15-7-2015 15-2-2016 GO.(Rt.)No.1218/ 
A/C (L) 15/AD dtd. 15-7-2015 
3 Ramesan, P. SSLC Mop, AHD-M 8-1-1965 28-12-1983 17-2-2016 27-2-2016 27-8-2016 GO.(Rt.)No.64/16/ 
A/C (L) AHD dtd. 17-2-2016 
4 A. K. Vasanthakumari SSLC Mop, AHD-M 6-4-1967 30-1-1987 10-6-2016 20-6-2016 20-12-2016 GO.(Rt.)No.255/16/ 
A/C (L&H) AHD dtd. 10-6-2016 
5 Chandrasekhara Pillai, 2. SSLC Mop, AHD-M 31-3-1965 25-1-1986 3-5-2017 12-6-2017 12-12-2017 GO.(Rt.)No.238/ Expired on 
A/C (L&H) 17/AHD dtd. 3-5-2017 18-12-2020 
6 Navas, A. SSLC Mop, AHD-M 30-5-1967 20-6-1987 3-5-2017 23-5-2017 12-10-2017 GO. (Rt.)No.238/ 
A/C (L) 17/AHD dtd. 3-5-2017 
7 18. Surendrakumar SSLC Mop, AHD-M 22-5-1960 1-9-1988 7-6-2017 23-6-2017 23-12-2017 GO.(Rt.)No.313/ 
A/C (L) 17/AHD dtd. 7-6-2017 
8 Asha Nalarajan, J. SSLC Mop, AHD-M 44-1967 17-10-1988 7-6-2017 12-6-2017 12-12-2017 GO.(Rt.)No.313/ 
A/C (L) 17/AHD dtd. 7-6-2017 
9 R. Ajayakumar PDC Mop, AHD-M 29-5-1969 20-2-1989 7-6-2017 7-7-2017 7-1-2018 GO (Rt.)No.313/ 
A/C (L) 17/AHD dtd. 7-6-2017 
10 P. K. Krishnakumaran Pillai MA Mop, AHD-M 31-5-1966 1-10-1990 9-11-2017 20-11-2017 20-5-2018 GO.(Rt.)No.584/ 
A/C (L&H) 17/AHD dtd. 9-11-2017 
11 Kumari T. K. Mally SSLC Mop, AHD-M 16-4-1965 13-12-1990 27-4-2019 17-5-2019 GO.(Rt.)No.168/19/ 
AIC (L) AHD dtd. 27-4-2019 








OC 


ALIAZVD VIVUAA 


I വ] 


LS 








() (മ) (3) (4) 6) ©) (7) (8) (9) (10) dL) 

12 Jessy Jacob B.Sc. Mop, AHD-M = 30-5-1967 5-10-1989 27-4-2019 17-5-2019 G.O.(Rt.)No. 168/19/AHD 
A/C (L&H) dtd. 27-4-2019 

13 H. Vahab BA Mop, AHD-M 5-4-1965 21-3-1992 30-5-2019 20-6-2019 G.O.(Rt.)No.224/19/AHD 
A/C (L&H) dtd. 30-5-2019 

14. K. C. Umadevi SSLC Mop, AHD-M 12-4-1971 28-2-1991 19-5-2019 16-9-2019 G.O.(Rt.)No.322/19/AHD 
AIC (L) dtd. 19-8-2019 

15 K.R. Bindhu SSLC Mop, AHD-M 4-1-1970 = 12-3-1991 12-5-2020 18-5-2020 G.O.(Rt.)No.128/20/AHD 
AIC (L) dtd. 12-5-2020 

16 Binu P. Thampi SSLC Mop, AHD-M 20-5-1969 3-5-1991 13-5-2020 2-6-2020 G.O.(Rt.)No.130/20/AHD 
A/C (L&H) dtd. 13-5-2020 

17 K. Aravindakshan SSLC Mop, AHD-M _ 17-5-1965 15-7-1991 1-6-2020 10-6-2020 G.O.(Rt.)No. 151/20/AHD 
AIC (L) dtd. 1-6-2020 








10% HOUVIN puz 


LNAANLAVdsAd പനസം TVIWINV 


Ic 


